© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2020 





Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2018-20 





KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








തിരുവനന്തപുരം, 

വാല്യം 9 ചൊവ്വ 
Vol. Ix Thiruvananthapuram, 
Tuesday 


2020 aAvblaWosnid 22 
22nd December 2020 


1196 ധനു 7 
7th Dhanu 1196 


1942 പൌഷം 1 
Ist Pousha 1942 


നമ്പര്‍ 


50 


No. 








PART I 


Fire Force Department 


ദര്‍ഘാസ്‌, ലേല പരസ്യം 


() 


നമ്പര്‍ സി2-1427/2020. 2020 നവംബര്‍ 27. 


അഗ്നിരക്ഷാ സേവന വകുപ്പ്‌ പെരുമ്പാവൂര്‍ അഗ്നിരക്ഷാ 
നിലയത്തിലെ വാട്ടര്‍ ടെണ്ടര്‍ 1.- 01- ൧൭- 24 ഇപ്പോഴത്തെ 
സ്ഥിതിയിലും അവസ്ഥയിലും 3112-2020-ാം തീയതി പകല്‍ 
11 മണിക്ക്‌ പെരുമ്പാവൂര്‍ അഗ്നിരക്ഷാ നിലയത്തില്‍ വെച്ച്‌ 
പരസ്യമായി ലേലം ചെയ്ത്‌ വില്‍ക്കുന്നതാണ്‌. 


ലേലത്തോടൊപ്പം മുശ്രപതിപ്പിച്ച ടെണ്ടറുകളും ക്ഷണിച്ചു 
കൊള്ളുന്നു. ടെണ്ടറുകള്‍ 30-12-2020-ഠ൦ തീയതി ഉച്ചകഴിഞ്ഞ്‌ 
3 മണിവരെ നേരിട്ടോ തപാല്‍ മുഖേനയോ സ്വീകരിക്കുന്ന 
താണ്‌. 3 മണിക്കുശേഷം ലഭിക്കുന്ന ടെണ്ടറുകള്‍ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല. മുദ്രപതിപ്പിച്ച ടെണ്ടറുകള്‍ 
ഉള്‍ക്കൊള്ളുന്ന കവറിന്റെ പുറത്ത്‌ “അഗ്നിരക്ഷാ സേവന 
വകുപ്പ്‌ വക വാട്ടര്‍ ടെണ്ടര്‍ 1-01-40-24 വാങ്ങുന്നതിനുള്ള 
ടെണ്ടര്‍” എന്ന്‌ ആലേഖനം ചെയ്തിരിക്കേണ്ടതാണ്‌. പരസ്യ 
ലേലത്തിനുശേഷം നേരത്തെ ലഭിച്ച ടെണ്ടറുകള്‍ തുറക്കുന്നതും 
ലേലത്തില്‍ ക്വാട്ട്‌ ചെയ്ത തുകയോ, ടെണ്ടറില്‍ കൊടുത്ത 
തുകയോ ഏതാണ്‌ കൂടുതല്‍ ആ തുകയ്ക്ക്‌ താല്‍ക്കാലികമായി 
ലേലം ഉറപ്പിക്കുന്നതുമാണ്‌. ലേലത്തില്‍ പങ്കെടുക്കുന്നവര്‍ 
ടെണ്ടര്‍ നല്‍കിയിരിക്കണമെന്ന്‌ നിര്‍ബന്ധമില്ല. 


Gaz. No. 50/2020/DTP (Fire Force). 


241 


ലേലത്തില്‍ പങ്കെടുക്കുവാന്‍ ആഗ്രഹിക്കുന്നവര്‍ ലേലം 
തുടങ്ങുന്നതിന്‌ ഒരു മണിക്കൂര്‍ മുമ്പായി ₹ 1,000 (ആയിരം രൂപ 
മാതം) നിരതദ്രവ്യമായി അടയ്ക്കേണ്ടതാണ്‌. ടി വാഹനം 
ടെണ്ടര്‍ വഴി വാങ്ങാന്‍ ആഗ്രഹിക്കുന്നവര്‍ വെള്ളക്കടലാസില്‍ 
തയ്യാറാക്കിയ ടെണ്ടറിനോടൊപ്പം നിരത്രദ്രവ്യമായി ₹ 1,000-ന്റെ 
ക്രോസ്‌ ചെയ്യാത്ത ബാങ്ക്‌ ര്രാഫ്റ്റ്‌ “റീജിയണല്‍ ഫയര്‍ 
ആഫീസര്‍, ഫയര്‍ ആന്റ്‌ റെസ്‌ക്യൂ സര്‍വീസസ്‌, ഗാന്ധിനഗര്‍, 
എറണാകുളം-20" എന്ന വിലാസത്തില്‍ ടെണ്ടറിനോടൊലപ്പം 
അയയ്ക്കേണ്ടതാണ്‌. എന്നാല്‍ നിരത്ര്രവ്യം അടയ്ക്കേണ്ടതില്ല. 
ഏറ്റവും കൂടുതല്‍ ലേലം വിളിക്കുന്ന /ടെണ്ടര്‍ നല്‍കുന്ന 
ആളിന്റെ പേരില്‍ ലേലം താല്‍ക്കാലികമായി ഉറപ്പിക്കുന്നതാണ്‌. 
ലേലം കൊള്ളുന്ന ആള്‍ ലേലത്തുകയുടെ 25% അപ്പോള്‍ 
തന്നെ അടയ്ക്കേണ്ടതാണ്‌. ലേലത്തുകയും 
തുകയ്ക്കുള്ള വില്പന നികുതിയും ലേലം സ്ഥിരപ്പെടുത്തി 
ഉത്തരവ്‌ ലഭിച്ച 15 ദിവസത്തിനകം അടയ്ക്കേണ്ടതും സ്വന്തം 
ഉത്തരവാദിത്വത്തിലൂം ചെലവിലും വാഹനം നീക്കം 
ചെയ്യേണ്ടതുമാണ്‌. നിശ്ചിത ദിവസത്തിനകം വാഹനം 
നീക്കം ചെയ്തില്ലെങ്കില്‍ ആയതിന്‌ സംഭവിക്കുന്ന യാതൊരു 
കഷ്ട നഷ്ടങ്ങള്‍ക്കും ഫയര്‍ ആന്റ്‌ റെസ്‌ക്യൂ സര്‍വീസസ്‌ 
വകുപ്പോ സര്‍ക്കാരോ ഉത്തരവാദിയായിരിക്കുന്നതല്ല. ലേലം/ 
ടെണ്ടര്‍ സ്ഥിരപ്പെടുത്തുന്ന ആളിന്റെ ഒഴികെയുള്ള വരുടെ 
നിരത്ര്രവ്യം ലേലം കഴിഞ്ഞാലുടന്‍ മടക്കിക്കൊടുക്കുന്നതാണ്‌. 


മൊത്തം 


42 


KERALA GAZETTE 


[Parr IIT 





ഏതെങ്കിലും കാരണത്താല്‍ ലേലം/ടെണ്ടര്‍ സ്ഥിരപ്പെടുത്തി 
കിട്ടുന്ന ആള്‍ ലേല നിബന്ധനകള്‍ ലംഘിക്കുക 
യാണെങ്കില്‍ ടിയാന്‍ ഒടുക്കിയ തുക സര്‍ക്കാരിലേക്ക്‌ മുതല്‍ 
കൂട്ടുന്നതും വാഹനം പുനര്‍ ലേലം ചെയ്യുന്നതുമായിരിക്കും. 
പുനര്‍ ലേലത്തില്‍ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാല്‍ ആയത്‌ 
മുന്‍ ലേലക്കാരനില്‍ നിന്നും റവന്യൂ റിക്കവറി ചട്ടങ്ങള്‍ 
ര്രകാരം ഈടാക്കുന്നതാണ്‌. എന്നാല്‍ പുനര്‍ ലേലത്തില്‍ 
കൂടൂതല്‍ തുക ലഭിക്കുകയാണെങ്കില്‍ അതില്‍ യാതൊരു 
അവകാശവും ആദ്യ ലേലക്കാരന ഉണ്ടായിരിക്കുന്നതല്ല. 


ലേലത്തില്‍ പങ്കെടുക്കുന്നവരും ടെണ്ടര്‍ സമര്‍പ്പിക്കുന്നവരും 
മേല്‍പ്പറഞ്ഞ നിബന്ധനകള്‍ അതേപടി പാലിക്കേണ്ടതാണ്‌. 
താല്‍പ്പ രൃ മുള്ള വര്‍ക്ക്‌ ടി ലേല വാഹനം പെരുമ്പാവൂര്‍ 
നിലയത്തിലെ സ്റ്റേഷന്‍ ഓഫീസറുടെ അനുമതിയോടെ 
(പവ്ൃത്തി ദിവസങ്ങളില്‍ ഓഫീസ്‌ സമയത്ത്‌ നേരിട്ട്‌ 
പരിശോധിക്കാവുന്നതാണ്‌. 


യാതൊരു കാരണവും കാണിക്കാതെ ലേലം; ടെണ്ടര്‍ 
നടപടികള്‍ മാറ്റിവയ്ക്കുന്നതിനും റദ്‌ ചെയ്യുന്നതിനും 
താഴെ ഒപ്പ്‌ വച്ചിരിക്കുന്ന ഓഫീസര്‍ക്ക്‌ പൂര്‍ണ്ണ അധികാരം 
ഉണ്ടായിരിക്കുന്നതാണ്‌. 


(2) 


നമ്പര്‍ സി2-3259 /2020. 2020 നവംബര്‍ 27. 


അഗ്നിരക്ഷാ സേവന വകുപ്പ്‌ പീരുമേട്‌ അഗ്നിരക്ഷാ 
നിലയത്തിലെ 411 1.- 01- ചി 9986 ഇപ്പോഴത്തെ 
സ്ഥിതിയിലും അവസ്ഥയിലും 30-12-2020-ാം തീയതി പകല്‍ 
12 മണിക്ക്‌ പീരുമേട്‌ അഗ്നിരക്ഷാ നിലയത്തില്‍ വെച്ച്‌ 
പരസ്യമായി ലേലം ചെയ്ത്‌ വില്‍ക്കുന്നതാണ്‌. 


ലേലത്തോടൊപ്പം മുശ്രപതിപ്പിച്ച ടെണ്ടറുകളും ക്ഷണിച്ചു 
കൊള്ളുന്നു. ടെണ്ടറുകള്‍ 29-12-2020-ഠ൦ തീയതി ഉച്ചകഴിഞ്ഞ്‌ 
3 മണിവരെ നേരിട്ടോ തപാല്‍ മുഖേനയോ സ്വീകരിക്കുന്ന 
താണ്‌. 3 മണിക്കുശേഷം ലഭിക്കുന്ന ടെണ്ടറുകള്‍ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല. മുദ്രപതിപ്പിച്ച ടെണ്ടറുകള്‍ 
ഉള്‍ക്കൊള്ളുന്ന കവറിന്റെ പുറത്ത്‌ “അഗ്നിരക്ഷാ സേവന 
വകുപ്പ്‌ വക 241൮ ൨൨.- 01-ക1-9൭86 വാങ്ങുന്നതിനുള്ള 
ടെണ്ടര്‍” എന്ന്‌ ആലേഖനം ചെയ്തിരിക്കേണ്ടതാണ്‌. പരസ്യ 
ലേലത്തിനുശേഷം നേരത്തെ ലഭിച്ച ടെണ്ടറുകള്‍ തുറക്കുന്നതും 
ലേലത്തില്‍ ക്വാട്ട്‌ ചെയ്ത തുകയോ, ടെണ്ടറില്‍ കൊടുത്ത 
തുകയോ ഏതാണ്‌ കുടുതല്‍ ആ തുകയ്ക്ക്‌ താല്‍ക്കാലികമായി 
ലേലം ഉറപ്പിക്കുന്നതുമാണ്‌. ലേലത്തില്‍ പങ്കെടുക്കുന്നവര്‍ 
ടെണ്ടര്‍ നല്‍കിയിരിക്കണമെന്ന്‌ നിര്‍ബന്ധമില്ല. 


ലേലത്തില്‍ പടങ്കെടുക്കുവാനാര്രഹിക്കുന്നവര്‍ ലേലം 
തുടങ്ങുന്നതിന്‌ ഒരു മണിക്കൂര്‍ മുമ്പായി $ 1,000 (ആയിരം രൂപ 
മാരധ്രം) നിരത്ദ്രവ്യമായി അടയ്ക്കേണ്ടതാണ്‌. ടി വാഹനം 
ടെണ്ടര്‍ വഴി വാങ്ങാന്‍ ആഗ്രഹിക്കുന്നവര്‍ വെള്ളക്കടലാസില്‍ 
തയ്യാറാക്കിയ ടെണ്ടറിനോടൊപ്പം നിരത്രദവ്യമായി ₹ 1,000-ന്റെ 
(ആയിരം രൂപ മാര്തം) ക്രോസ്‌ ചെയ്യാത്ത ബാജ്‌: (്ഡാഫ്റ്റ്‌ 
റീജിയണല്‍ ഫയര്‍ ആഫീസര്‍, ഫയര്‍ ആന്റ്‌ റെസ്‌ക്യൂ 
സര്‍വീസസ്‌, ഗാന്ധിനഗര്‍, എറണാകുളം-20” എന്ന വിലാസത്തില്‍ 
ടെണ്ടറിനോടൊപ്പം അയയ്ക്കേണ്ടതാണ്‌. എന്നാല്‍ നിരത്രദവ്യം 
അടയ്ക്കേണ്ടതില്ല. ഏറ്റവും കൂടുതല്‍ ലേലം വിളിക്കുന്ന 
ടെണ്ടര്‍ നല്‍കുന്ന ആളിന്റെ പേരില്‍ ലേലം താല്‍ക്കാലികമായി 
ഉറപ്പിക്കുന്നതാണ്‌. ലേലം കൊള്ളുന്ന ആള്‍ ലേലത്തുകയുടെ 
25% അപ്പോള്‍ തന്നെ അടയ്ക്കേണ്ടതാണ്‌. ലേലത്തുകയും 
മൊത്തം തുകയ്ക്കുള്ള വില്പന നികുതിയും ലേലം 


സ്ഥിര പ്പെടുത്തി ഉത്തരവ്‌ ലഭിച്ച 15ദിവസത്തിനകം 


242 


അടയ്ക്കേണ്ടതും സ്വന്തം ഉത്ത രവാദിത്വത്തിലും ചെലവിലും 
വാഹനം നീക്കം ചെയ്യേണ്ടതുമാണ്‌. നിശ്ചിത ദിവസത്തിനകം 
വാഹനം നീക്കം ചെയ്തില്ലെങ്കില്‍ ആയതിന്‌ സംഭവിക്കുന്ന 
യാതൊരു കഷ്ടനഷ്ടങ്ങള്‍ക്കും ഫയര്‍ ആന്റ്‌ റെസ്ക്യൂ 
സര്‍വീസസ്‌ വകുപ്പോ സര്‍ക്കാരോ ഉത്തരവാദിയായിരിക്കുന്നതല്ല. 
ലേലം/ ടെണ്ടര്‍ സ്ഥിരപ്പെടുത്തുന്ന ആളിന്റെ ഒഴികെയുള്ളവരുടെ 
നിരത്ര്രവ്യം ലേലം കഴിഞ്ഞാലുടന്‍ മടക്കിക്കൊടുക്കുന്നതാണ്‌. 


ഏതെങ്കിലും കാരണത്താല്‍ ലേലം/ ടെണ്ടര്‍ സ്ഥിരപ്പെടുത്തി 
കിട്ടുന്ന ആള്‍ ലേല നിബന്ധനകള്‍ ലംഘിക്കുകയാണെങ്കില്‍ 
ടിയാന്‍ ഒടുക്കിയ തുക സര്‍ക്കാരിലേക്ക്‌ മൂതല്‍ കൂട്ടുന്നതും 
വാഹനം പുനര്‍ ലേലം ചെയ്യുന്നതുമായിരിക്കും. പുനര്‍ 
ലേലത്തില്‍ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാല്‍ ആയത്‌ മൂന്‍ 
ലേലക്കാരനില്‍ നിന്നും റവന്യു റിക്കവറി ചട്ടങ്ങള്‍ പ്രകാരം 
ഈടാക്കുന്നതാണ്‌. എന്നാല്‍ പുനര്‍ ലേലത്തില്‍ കൂടുതല്‍ 
തുക ലഭിക്കുകയാണെങ്കില്‍ അതില്‍ യാതൊരു അവകാശവും 
ആദ്യ ലേലക്കാരന്‌ ഉണ്ടായിരിക്കുന്നതല്ല. 


ലേലത്തില്‍ പങ്കെടുക്കുന്നവരും ടെണ്ടര്‍ സമര്‍പ്പിക്കുന്നവരും 
മേല്‍പ്പറഞ്ഞ നിബന്ധനകള്‍ അതേപടി പാലിക്കേണ്ടതാണ്‌. 
താല്‍പ്പ രൃ മുള്ള വര്‍ക്ക്‌ ടി ലേല വാഹനം പീരുമേട്‌ 
നിലയത്തിലെ സ്റ്റേഷന്‍ ഓഫീസറുടെ അനുമതിയോടെ 
(പവ്ൃത്തി ദിവസങ്ങളില്‍ ഓഫീസ്‌ സമയത്ത്‌ നേരിട്ട്‌ 
പരിശോധിക്കാവുന്നതാണ്‌. 


യാതൊരു കാരണവും കാണിക്കാതെ ലേലം; ടെണ്ടര്‍ 
നടപടികള്‍ മാറ്റിവയ്ക്കുന്നതിനും റദ്‌ ചെയ്യുന്നതിനും 
താഴെ ഒപ്പ്‌ വച്ചിരിക്കുന്ന ഓഫീസര്‍ക്ക്‌ പൂര്‍ണ്ണ അധികാരം 
ഉണ്ടായിരിക്കുന്നതാണ്‌. 


(3) 


നമ്പര്‍ സി2-3376/2020. 2020 നവംബര്‍ 27. 


അഗ്നിരക്ഷാ സേവന വകുപ്പ്‌ കല്ലൂര്‍ക്കാട്‌ അഗ്നിരക്ഷാ 
നിലയത്തിലെ 4411 1. 01- ൧ീ0-4752 ഇപ്പോഴത്തെ 
സ്ഥിതിയിലും അവസ്ഥയിലും 29-12-2020-ാം൦ തീയതി പകല്‍ 
11 മണിക്ക്‌ കല്ലൂര്‍ക്കാട്‌ അഗ്നിരക്ഷാ നിലയത്തില്‍ വെച്ച്‌ 
പരസ്യമായി ലേലം ചെയ്ത്‌ വില്‍ക്കുന്നതാണ്‌. 


ലേലത്തോടൊപ്പം മുര്രപതിപ്പിച്ച ടെണ്ടറുകളും ക്ഷണിച്ചു 
കൊള്ളുന്നു. ടെണ്ടറുകള്‍ 28-12-2020-ഠ൦ തീയതി ഉച്ചകഴിഞ്ഞ്‌ 
3 മണിവരെ നേരിട്ടോ തപാല്‍ മുഖേനയോ സ്വീകരിക്കുന്ന 
താണ്‌. 3 മണിക്കുശേഷം ലഭിക്കുന്ന ടെണ്ടറുകള്‍ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല. മുശ്രപതിപ്പിച്ച ടെണ്ടറുകള്‍ 
ഉള്‍ക്കൊള്ളുന്ന കവറിന്റെ പുറത്ത്‌ “അഗ്നിരക്ഷാ സേവന 
വകുപ്പ്‌ വക 011 1.-01-൧0-4782 വാങ്ങുന്നതിനുള്ള 
ടെണ്ടര്‍” എന്ന്‌ ആലേഖനം ചെയ്തിരിക്കേണ്ടതാണ്‌. പരസ്യ 
ലേലത്തിനുശേഷം നേരത്തെ ലഭിച്ച ടെണ്ടറുകള്‍ തുറക്കുന്നതും 
ലേലത്തില്‍ ക്വാട്ട്‌ ചെയ്ത തുകയോ, ടെണ്ടറില്‍ കൊടുത്ത 
തുകയോ ഏതാണ്‌ കുടുതല്‍ ആ തുകയ്ക്ക്‌ താല്‍ക്കാലികമായി 
ലേലം ഉറപ്പിക്കുന്നതുമാണ്‌. ലേലത്തില്‍ പങ്കെടുക്കുന്നവര്‍ 
ടെണ്ടര്‍ നല്‍കിയിരിക്കണമെന്ന്‌ നിര്‍ബന്ധമില്ല. 


ലേലത്തില്‍ പങ്കെ ടുക്കു വാനാര്ര ഹിക്കുന്നവര്‍ ലേലം 
തുടങ്ങുന്നതിന്‌ ഒരു മണിക്കൂര്‍ മുമ്പായി F 1,000 (ആയിരം രൂപ 
മാതം) നിരതദ്രദവ്യമായി അടയ്ക്കേണ്ടതാണ്‌. ടി വാഹനം 
ടെണ്ടര്‍ വഴി വാങ്ങാന്‍ ആഗ്രഹിക്കുന്നവര്‍ വെള്ളക്കടലാസില്‍ 
തയ്യാറാക്കിയ ടെണ്ടറിനോടൊപ്പം നിരത്രദ്രവ്യമായി ₹ 1,000-ന്റെ 
(ആയിരം രൂപ മാര്തം) ക്രോസ്‌ ചെയ്യാത്ത ബാങ്ക ്രാഫ്റ്റ്‌ 
റീജിയണല്‍ ഫയര്‍ ആഫീസര്‍, ഫയര്‍ ആന്റ്‌ റെസ്ക്യൂ 
സര്‍വീസസ്‌, ഗാന്ധിനഗര്‍, എറണാകുളം-20” എന്ന വിലാസത്തില്‍ 
ടെണ്ടറിനോടൊപ്പം അയയ്ക്കേണ്ടതാണ്‌. 


22nd Dec. 2020] 


FIRE FORCE DEPARTMENT 43 





എന്നാല്‍ നിരതദ്രവ്യം അടയ്ക്കേണ്ടതില്ല. ഏറ്റവും 
കൂടുതല്‍ ലേലം വിളിക്കുന്ന (ടെണ്ടര്‍ നല്‍കുന്ന ആളിന്റെ 
പേരില്‍ ലേലം താല്‍ക്കാലികമായി ഉറപ്പിക്കുന്നതാണ്‌. ലേലം 
കൊള്ളുന്ന ആള്‍ ലേലത്തുകയുടെ 25% അപ്പോള്‍ തന്നെ 
അടയ്ക്കേണ്ടതാണ്‌. ലേലത്തുകയും മൊത്തം തുകയ്ക്കുള്ള 
വില്പന നികുതിയും ലേലം സ്ഥിരപ്പെടുത്തി ഉത്തരവ്‌ ലഭിച്ച്‌ 
15 ദിവസത്തിനകം അടയ്ക്കേണ്ടതും സ്വന്തം ഉത്തരവാദിത്വത്തിലും 
ചെലവിലും വാഹനം നീക്കം ചെയ്യേണ്ടതുമാണ്‌. നിശ്ചിത 
ദിവസത്തിനുള്ളില്‍ വാഹനം നീക്കം ചെയ്തില്ലെങ്കില്‍ 
ആയതിന്‌ സംഭവിക്കുന്ന യാതൊരു കഷ്ടനഷ്ടങ്ങള്‍ക്കും ഫയര്‍ 
ആന്റ്‌ റെസ്ക്യൂ സര്‍വീസസ്‌ വകുപ്പോ സര്‍ക്കാരോ ഉത്തരവാദി 
യായിരിക്കുന്നതല്ല. ലേലം ടെണ്ടര്‍ സ്ഥിരപ്പെടുത്തുന്ന ആളിന്റെ 
ഒഴികെയുള്ള വരുടെ നിരതദ്രവ്യം ലേലം കഴിഞ്ഞാലുടന്‍ 
മടക്കിക്കൊടുക്കുന്നതാണ്‌. 


ഏതെങ്കിലും കാരണത്താല്‍ ലേലം/ടെണ്ടര്‍ സ്ഥിരപ്പെടുത്തി 
കിട്ടുന്ന ആള്‍ ലേല നിബന്ധനകള്‍ ലംഘിക്കുകയാണെങ്കില്‍ 
ടിയാന്‍ ഒടുക്കിയ തുക സര്‍ക്കാരിലേക്ക്‌ മൂതല്‍ കൂട്ടുന്നതും 


വാഹനം പുനര്‍ ലേലം ചെയ്യുന്നതുമായിരിക്കും. പുനര്‍ 


ലേലത്തില്‍ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാല്‍ ആയത്‌ മൂന്‍ 
ലേലക്കാരനില്‍ നിന്നും റവന്യു റിക്കവറി ചട്ടങ്ങള്‍ പ്രകാരം 
ഈടാക്കുന്നതാണ്‌. എന്നാല്‍ പുനര്‍ ലേലത്തില്‍ കൂടുതല്‍ 
തുക ലഭിക്കുകയാണെങ്കില്‍ അതില്‍ യാതൊരു അവകാശവും 
ആദ്യ ലേലക്കാരന്‌ ഉണ്ടായിരിക്കുന്നതല്ല. 


ലേലത്തില്‍ പങ്കെടുക്കുന്നവരും ടെണ്ടര്‍ സമര്‍പ്പിക്കുന്നവരും 
മേല്‍പ്പറഞ്ഞ നിബന്ധനകള്‍ അതേപടി പാലിക്കേണ്ടതാണ്‌. 
താല്‍പ്പ രൃ മുള്ള വര്‍ക്ക്‌ ടി ലേല വാഹനം കല്ലൂര്‍ക്കാട്‌ 
നിലയത്തിലെ സ്റ്റേഷന്‍ ഓഫീസറുടെ അനുമതിയോടെ 
(പവ്ൃത്തി ദിവസങ്ങളില്‍ ഓഫീസ്‌ സമയത്ത്‌ നേരിട്ട്‌ 
പരിശോധിക്കാവുന്നതാണ്‌. 


യാതൊരു കാരണവും കാണിക്കാതെ ലേല നടപടികള്‍ 
മാറ്റി വയ്ക്കുന്നതിനും റദ്‌ ചെയ്യുന്നതിനും താഴെ ഒപ്പ്‌ 


വച്ചിരിക്കുന്ന ഓഫീസര്‍ക്ക്‌ പൂര്‍ണ്ണ അധികാരം 
ഉണ്ടായിരിക്കുന്നതാണ്‌. 
റീജിയണല്‍ ഫയര്‍ ആഫീസറുടെ (പ്പ്‌) 


കാര്യാലയം, എറണാകുളം. റീജിയണല്‍ ഫയര്‍ ഓഫീസര്‍. 


ദര്‍ഘാസ്‌, ലേല പരസ്യം 


നമ്പര്‍ സി-3106/2020. 


2020 നവംബര്‍ 9. 


കേരള ഫയര്‍ ആന്റ്‌ റെസ്ക്യൂ സര്‍വ്വീസസ്‌ വകുപ്പിന്‌ ഉപയോഗയോഗുമല്ലാത്തതും പാനൂര്‍, തലശ്ശേരി, പെരിങ്ങോം എന്നീ 
ഫയര്‍ ആന്റ്‌ റെസ്ക്യൂ സ്റ്റേഷനുകളിലെ താഴെ കാണിച്ചിരിക്കുന്ന വാഹനങ്ങള്‍ ഇപ്പോഴത്തെ സ്ഥിതിയിലും അവസ്ഥയിലും 
ആയവയുടെ നേരെ കാണിച്ചിരിക്കുന്ന തീയതികളില്‍ സൂക്ഷിച്ചിരിക്കുന്ന നിലയങ്ങളില്‍ വച്ച്‌ ലേലം/ടെണ്ടര്‍ വഴി വില്‍പന 








നടത്തുന്നതാണ്‌. 
ക്രമ വാഹനത്തിന്റെ തരം, രജിസ്റ്റര്‍ നമ്പര്‍, നിരതദ്രവ്യം ലേല തീയതിയും ലേല സ്ഥലം 
നമ്പര്‍ മോഡല്‍, സൂക്ഷിച്ചിരിക്കൂന്ന സ്ഥലം z സമയവും 
1 Mini MTU-KL-01-AB-542 2,000 13-1-2021 ഫയര്‍ ആന്റ്‌ റെസ്ക്യൂ 
TATA-709-2002 Model (ബുധന്‍) സ്റ്റേഷന്‍, പാനൂര്‍ 
ഫയര്‍ & റെസ്ക്യൂ സ്റ്റേഷന്‍, 10.30 മണി 
പാനൂര്‍ 
2 Mini MTU-KL-01-AB-2315 2,000 13-1-2021 ഫയര്‍ ആന്റ്‌ റെസ്‌ക്യൂ 
TATA-709-2002 Model (ബുധന്‍) സ്റ്റേഷന്‍, തലശ്ശേരി 
ഫയര്‍ & റെസ്ക്യൂ സ്റ്റേഷന്‍, 12 മണി 
തലശ്ശേരി 
3 Ambulance KL-01-Z-6370 2,000 13-1-2021 ഫയര്‍ ആന്റ്‌ റെസ്ക്യൂ 
TATA-407-2002 Model (ബുധന്‍) സ്റ്റേഷന്‍, പെരിങ്ങോം 
ഫയര്‍ & റെസ്ക്യൂ സ്റ്റേഷന്‍, 4 മണി 


പെരിങ്ങോം 





1. പരസ്യലേലത്തില്‍ പങ്കെടുക്കുവാന്‍ ആഗ്രഹിക്കുന്നവര്‍ മേല്‍ കാണിച്ച തീയതിയില്‍ ലേലസ്ഥലത്ത്‌ ഹാജരായി ലേലം 
തുടങ്ങുന്നതിന്‌ ഒരു മണിക്കൂര്‍ മുമ്പ്‌ നിരതദ്രവ്യം അടച്ച്‌ ടോക്കണ്‍ വാങ്ങേണ്ടതാണ്‌. 


2. മേല്‍ കാണിച്ച വാഹനങ്ങള്‍ ടെണ്ടര്‍ വഴി വാങ്ങാന്‍ ആഗ്രഹിക്കുന്നവരുടെ സീല്‍ ചെയ്ത ടെണ്ടറുകള്‍ (ഓരോ 


വാഹനത്തിനും പ്രതേകം) റീജിയണല്‍ ഫയര്‍ ഓഫീസര്‍, ഫയര്‍ ആന്റ്‌ റെസ്‌ക്യൂ സര്‍വ്വീസസ്‌, കണ്ണൂര്‍-670 017 എന്ന 


മേല്‍വിലാസത്തില്‍ ടി വാഹനങ്ങളുടെ ലേല തീയതിയുടെ രണ്ട്‌ പ്രവൃത്തി ദിവസം മുമ്പ്‌ പകല്‍ മൂന്ന്‌ മണിക്കകം ടി 


ഓഫീസില്‍ ലഭിച്ചിരിക്കേണ്ടതാണ്‌. വെള്ളക്കടലാസില്‍ തയ്യാറാക്കിയ ടെണ്ടറിനോടൊപ്പം നിര്‍ദ്ദിഷ്ട തുകയ്ക്കുള്ള നിരതദ്രവ്യം 


(൪ 2,000) റീജിയണല്‍ ഫയര്‍ ഓഫീസര്‍, ഫയര്‍ ആന്റ്‌ റെസ്‌ക്യൂ സര്‍വ്വീസസ്‌, കണ്ണൂര്‍-670 017 എന്ന പേരില്‍ വാങ്ങിയ 


ഡിമാന്റ്‌ (ഡാഫ്റ്റ്‌ (ക്രോസ്‌ ചെയ്യാത്തത്‌) അടക്കം ചെയ്യേണ്ടതാണ്‌. ഡിമാന്റ്‌ (ഡാഫ്റ്റ്‌ അടക്കം ചെയ്യാത്ത ടെണ്ടറുകള്‍ 


44 


KERALA GAZETTE [Parr IIT 





യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. ടെണ്ടറുകള്‍ അടങ്ങിയ കവറിന്‌ മുകളില്‍ എത്‌ വാഹനത്തിനുവേണ്ടിയാണോ 
ഭെണ്ടര്‍ സമര്‍പ്പിക്കുന്നത്‌ (വാഹനത്തിന്റെ നമ്പര്‍) പ്രസ്തുത വാഹനം ലേലം കൊള്ളുന്നതിനുള്ള ടെണ്ടര്‍ എന്നും ടെണ്ടര്‍ 


സമര്‍പ്പിക്കുന്ന ആളുടെ പേരും വൃക്തമായി കവറിന്‌ മുകളില്‍ എഴുതിയിരിക്കണം. നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന 
ടെണ്ടറുകള്‍ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. ടെണ്ടറുകള്‍ സമര്‍പ്പിച്ചവര്‍ തങ്ങളുടെ ടെണ്ടറുകള്‍ സ്വീകരിക്കുന്ന 
പക്ഷം പണം അടയ്ക്കേണ്ടതിലേക്കായി ലേല സമയത്ത്‌ ഹാജരായിരിക്കേണ്ടതാണ്‌. ടെണ്ടറുകള്‍ നല്‍കിയവര്‍ക്കും ലേലത്തില്‍ 


പങ്കെടുക്കാവുന്നതാണ്‌. എന്നാല്‍ അവര്‍ വീണ്ടും നിരത്രദവ്യം അടയ്ക്കേണ്ടതില്ല. 


പരസ്യമായ ലേലം വിളി അവസാനിച്ചാല്‍ ടെണ്ടറുകള്‍ തുറക്കുന്നതും ലേലത്തിലോ ടെണ്ടറിലോ 
ഏതിലാണോ കൂടുതല്‍ തുക വിളിച്ചിരിക്കുന്നത്‌/രേഖപ്പെടുത്തിയിരിക്കുന്നത്‌ ആ തുക വിളിച്ച/രേഖപ്പെടുത്തിയ വൃക്തിയ്ക്ക്‌ ഫയര്‍ 
ആന്റ്‌ റെസ്‌ക്യൂ സര്‍വ്വീസസ്‌, ഡയറക്ടര്‍ ജനറല്‍ അവര്‍കളുടെ സ്ഥിരീകരണത്തിന്‌ വിധേയമായി ലേലം താല്‍ക്കാലികമായി 
ഉറപ്പിക്കുന്നതും പ്രസ്തുത വൃക്തി ലേലം/ ടെണ്ടര്‍ കൊണ്ട തുകയുടെ പകുതി (നിരത്ശ്രവ്യം ഉള്‍പ്പെടെ) അപ്പോള്‍ തന്നെ 
ലേല സ്ഥലത്ത്‌ വെച്ച്‌ ഒടുക്കേണ്ടതുമാണ്‌. ലേലം സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള ഫയര്‍ ആന്റ്‌ റെസ്‌ക്യൂ സര്‍വ്വീസസ്‌, 
ഡയറക്ടര്‍ ജനറല്‍ അവര്‍കളുടെ ഉത്തരവ്‌ ലഭിച്ചാല്‍ പ്രസ്തുത വ്ൃക്തിയെ അറിയിക്കുന്നതും പ്രസ്തൂത വ്യക്തി 15 
ദിവസത്തിനകം ലേല തുകയുടെ ബാക്കിയും മൂഴുവന്‍ ലേല തുകയ്ക്കുമുള്ള നിയമാനുസൃത നികുതിയും ഒടുക്കി 
സ്വന്തം ചെലവിലും ഉത്തരവാദിത്വത്തിലൂം വാഹനം നീക്കം ചെയ്യേണ്ടതുമാണ്‌. നിശ്ചിത ദിവത്തിനകം വാഹനം നീക്കം 
ചെയ്തില്ലെങ്കില്‍ ആയതിന്‌ സംഭവിക്കുന്ന യാതൊരു കഷ്ടനഷ്ടങ്ങള്‍ക്കും ഫയര്‍ ആന്റ്‌ റെസ്ക്യൂ സര്‍വ്വീസസ്‌ വകുപ്പോ 
സര്‍ക്കാരോ ഉത്തരവാദിയായിരിക്കുന്നതല്ല. ലേലം/ടെണ്ടര്‍ സ്ഥിരപ്പെടുത്തുന്ന ആളിന്റെ ഒഴികെയുള്ള വരുടെ 


നിരതദ്രവ്യം ലേലം കഴിഞ്ഞാലുടന്‍ മടക്കിക്കൊടുക്കുന്നതുമാണ്‌. 


ഏതെങ്കിലും കാരണവശാല്‍ ലേലം/ ടെണ്ടര്‍ സ്ഥിരപ്പെടുത്തി കിട്ടുന്നയാള്‍ ലേല നിബന്ധനകള്‍ ലംഘിക്കുകയാണെങ്കില്‍ ടിയാന്‍ 
ഒടൂക്കിയ തുക സര്‍ക്കാരിലേക്ക്‌ മുതല്‍ക്കൂട്ടുന്നതും വാഹനം പുനര്‍ലേലം ചെയ്യുന്നതുമായിരിക്കും. പുനര്‍ ലേലത്തില്‍ 
എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാല്‍ ആയത്‌ മുന്‍ ലേലക്കാരനില്‍ നിന്നും റവന്യൂ റിക്കവറി ചട്ടങ്ങള്‍ പ്രകാരം ഈടാക്കുന്നതു 
മാണ്‌. എന്നാല്‍ പുനര്‍ ലേലത്തില്‍ കൂടൂതല്‍ തുക ലഭിക്കുകയാണെങ്കില്‍ അതില്‍ യാതൊരു അവകാശവും ആദൃ 


ലേലക്കാരന്‌ ഉണ്ടായിരിക്കുന്നതല്ല. 


ലേലത്തില്‍ പങ്കെടുക്കുന്നവരും ടെണ്ടര്‍ സമര്‍പ്പിക്കുന്നവരും മേല്‍പ്പറഞ്ഞ നിബന്ധനകള്‍ അതേപടി പാലിക്കേണ്ടതാണ്‌. 
താല്‍പര്യമുള്ളവര്‍ക്ക്‌ മേല്‍പ്പറഞ്ഞ വാഹനങ്ങള്‍ പാനൂര്‍, തലശ്ശേരി, പെരിങ്ങോം ഫയര്‍ ആന്റ്‌ റെസ്ക്യു സ്റ്റേഷന്‍, സ്റ്റേഷന്‍ 


ഓഫീസറുടെ അനുമതിയോടെ പ്രവര്‍ത്തി ദിവസങ്ങളില്‍ ഓഫീസ്‌ സമയത്ത്‌ നേരിട്ട്‌ പരിശോധിക്കാവുന്നതാണ്‌. 


യാതൊരു കാരണവും കാണിക്കാതെ ലേലം/ടെണ്ടര്‍ നടപടികള്‍ മാറ്റിവയ്ക്കുന്നതിനും റദ്ദ്‌ ചെയ്യുന്നതിനും 


ടെണ്ടറുകള്‍ അസ്ഥിരപ്പെടുത്തുന്നതിനും താഴെ ഒപ്പ്‌ വെച്ചിരിക്കുന്ന ഓഫീസര്‍ക്ക്‌ പൂര്‍ണ്ണ അധികാരം ഉണ്ടായിരിക്കുന്നതുമാണ്‌. 


റീജിയണല്‍ ഫയര്‍ ഓഫീസറുടെ കാര്യാലയം, 


ഫയര്‍ ആന്റ്‌ റെസ്ക്യൂ സര്‍വ്വീസസ്‌, (ഒപ്പു) 


കണ്ണൂര്‍, പിന്‍-670 017, ഫോണ്‍ 04972 706101. റീജിയണല്‍ ഫയര്‍ ഓഫീസര്‍. 


244 


